Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4969 


Idukki Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-3719 / 2021 . 


2021 ഏപ്രിൽ 30 . 


പരേതനായ ജോണി തോമസ് എന്നയാളുടെ അനന്തരാവ 
കാ ശി മേൽ വിവരിച്ചയാൾ മാത്ര മാ ണെന്ന് അറി വായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചതിൽ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ക്കേ ണ്ട താ ണ് . കാലാ വധി കഴി ഞ്ഞതാ രേഖാ മൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ കാഞ്ചിയാർ 
കരയിൽ തേനൂർ വീട്ടിൽ മേനക 28-9-2020 - ൽ മരിച്ചുപോയിട്ടു 
ള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് 
ടിയാളുടെ മകൻ പജി , റ്റി . പി . ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താ ണ് . ടി അപേക്ഷ 
കാഞ്ചിയാർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി മേനക 
28-9-2020 - ൽ മരിച്ചുപോയതായും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ എ3-396382021 . 


2021 ഏപ്രിൽ 30 . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ മന്നാത്തറ 
കരയിൽ മോളേൽ വീട്ടിൽ വർക്കി വർക്കി 12-5-1992 - ൽ മരിച്ചു 
പോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ റോയി വർക്കി ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താണ് . ടി അപേക്ഷ 
വാത്തിക്കുടി വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നട ത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ച തിൽ ടി 
വർ ക്കി . വർക്കി 12 - 5 - 1992 -ൽ മ രി ച്ചു പോ യ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


1 


റ്റി . കെ . പ്രഭാകരൻ 


ഭർത്താവ് 


70 


2 


മകൻ 


43 


പജി , റ്റി . പി . 

പജു , റ്റി . പി . 


3 


40 


> 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


1 


റോസമ്മ 


മകൾ 


67 


പരേതയായ മേനക എന്നവരുടെ അനന്തരാവകാശികൾ 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
കക്ഷികൾ ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞതോ 

രഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


മേരി 


65 


3 


ലില്ലി സെബാസ്റ്റ്യൻ 


97 


63 


4 


ലൂസി ബേബി 


60 


5 


ആലീസ് ജോൺസൺ 


57 


6 


ജെസി 


51 


J 


( 2 ) 


7 


റെജീന 


50 


നമ്പർ എ3-2766 / 2021 . 


2021 ഏപ്രിൽ 30 . 


8 


റോയി വർക്കി 


മകൻ 


49 


പരേ തന്റെ ഭാര്യ റോസമ്മ വർക്കി 24 -12 - 2016 -ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . 


ഇടുക്കി താലൂക്കിൽ ഉപ്പു തോട് വില്ലേജിൽ ഉപ്പുതോട് 
കര യിൽ നെയ് വേലികു ന്നേൽ വീട്ടിൽ ജോണി തോമസ് 
24-1-2015 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽക ണ മെന്നും കാണിച്ച് ടിയാന്റെ സഹോ ദ ര ൻ 
ബെന്നി തോമസ് ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ ഉപ്പുതോട് വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ 
പരി ശോ ധിച്ച തിൽ ടി ജോണി തോമസ് 24 -1- 2015 -ൽ 
മരിച്ചുപോയതായും പരേതന്റെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേതനായ വർക്കി വർക്കി എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ക്കേ ണ്ട താ ണ് . കാലാവധി 

ക ഴി ഞഞ്ഞ തോ രേഖാ മൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള വയസ് 


ബം 


താലൂക്കാഫീസ് , 
ഇടുക്കി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


തോമസ് വർക്കി 


പിതാവ് 


88 


87 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 09:56:39 
+ 05'30 ' 


